19 


( 5 ) 


Karunagappally Taluk 


നമ്പർ ബി3-16298 / 2021 . 


2021 ജൂലൈ 30 . 


പരസ്യം 


( 1 ) 


അ വ കാ ശ 


കൊല്ലം താലൂക്കിൽ മുളവന വില്ലേജിൽ മുക്കൂട് പി . ഒ . , 
കു ണ്ട റ , മുള വ ന് , കോട്ട യാടി പുത്തൻ ബംഗ്ലാ വിൽ 
തങ്കമ്മ ജേക്കബ് 28-5-2021 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തി ന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ മകൻ കോട്ടയാടിയിൽ 
ജോൺസി വില്ലയിൽ ജോൺസി ജേക്കബ് ബോധിപ്പിച്ചുവന്ന 
അപേ ക്ഷ യി മേൽ മുള വ ന , ആലുവ വെസ്റ്റ് വില്ലേജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
| കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി6-8020 / 2021 . 

2021 ആഗസ്റ്റ് 9 . 
കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ വില്ലേജിൽ കോട്ടയ്ക്കകം 
മുറിയിൽ വസന്തവിഹാർ വീട്ടിൽ ആർ . രാഗേഷ് 23-3-2020 - ൽ 
മര ണ പ്പെട്ടുപോയിട്ടു ള്ള താ ണ് . പരേ തന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ രാജേഷ് , ആർ . 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ ചവറ വില്ലേജാഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തി 
യ തിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ആർ . രാഗേഷ് 
23-3-2020 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശിയായി 
താഴെപ്പറയുന്നയാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


ലീലാമ്മ ജേക്കബ് 


മകൾ 


75 


2 


മകൻ 


72 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ഗീവർഗ്ഗീസ് ജേക്കബ് 
അലക്സാണ്ടർ ജേക്കബ് 


3 


69 


ബന്ധം 


33 


4 


ജോൺസൺ ജേക്കബ് 


64 


രാജേഷ് , ആർ . 


സഹോദരൻ 


45 


3 


5 


54 


33 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതൻ 
അവിവാഹിതനാണ് . 


തോംസൺ ജേക്കബ് 

( പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല ) 
പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തി നുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധിക്ക് 
ശ ഷ മാ തപാ ലിലോ 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ് . 

6 


പരേ തന്റെ നിയ മാ നു സത അ വ കാ ശി കൾ മേൽ 
വിവ രിച്ചയാൾ മാത്ര മാണെന്ന് കാണിച്ച് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി2-16780 / 2021 . 

2021 ആഗസ്റ്റ് 6 . 
കൊല്ലം താലൂക്കിൽ ചിറക്കര വില്ലേജിൽ കാരംകോട് പി . ഒ . , 
തട്ടാ രു കോ ണം , പൊയ് ക വിള വീട്ടിൽ ജോൺ മാത 
15-7-2021 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന് പരേതന്റെ ഭാര്യ അന്നമ്മ ലൂക്കോസ് ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ ചിറക്കര , പനയം വില്ലേജ് ആഫീസർമാർ 
മു ഖാ ന്തിരം അ വ കാശ വിചാ ര ണ് നട ത്തി യ തിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
അന്നമ്മ ലൂക്കോസ് 

ഭാര്യ 


നമ്പർ സി6-7734 / 2021 . 

2021 ആഗസ്റ്റ് 5 . 
ക രു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ക്ലാപ്പന വില്ലേ ജിൽ 
ക്ലാപ്പന മുറിയിൽ രമ്യ വീട്ടിൽ മോറിസ് , വി . എം . 4-4-2021 - ൽ 
മര ണ പ്പെട്ടു പോയിട്ടു ള്ള താ ണ് . പരേ തന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ബ്രിജിറ്റ് ലിയോൺ 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ ക്ലാപ്പന വില്ലേജാഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തിയ 
തിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും മോറിസ് , വി . എം . 
4-4-2021 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


70 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


ഷീബ മാത 


മകൾ 


45 


ക്രമ 
നമ്പർ 


ബന്ധം 


3 


ഷൻസി മാത 


43 


33 


1 


ബ്രിജിറ്റ് ലിയോൺ 


ഭാര്യ 


85 


4 


40 


3 3 


ആശാ മാത 
അഭിലാഷ് മാത 


2 


ഷീബ , ബി . മോറിസ് 


മകൾ 


51 


5 


മകൻ 


32 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച വ രാ ണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെ ടുത്തി കൃത്യം 30 ദിവ സത്തി നുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധിക്ക് 
ശ ഷമാ തപാ ലിലോ 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ് . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കൊല്ലം . 

തഹശീൽദാർ . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേ തന്റെ നിയ മാ നു സത അ വ കാ ശി കൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


429 


20 


( 3 ) 


നമ്പർ സി6-4744 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


പ്രേ തന്റെ നിയ മാ നു സത അവ കാ ശി കൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കരു നാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര വില്ലേജിൽ 
കോയി വിള മുറി യിൽ ഗീതാ ഭ വനം വീട്ടിൽ ദാമോ ഒരു 
നാരാ യ ണരു 6-2-2021 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ള താ ണ് . 
പരേതന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
ശീദേവി അന്തർജനം സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ 
തേവലക്കര , കുരമ്പാല , ബാലരാമപുരം വില്ലേജാഫീസർമാർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തി 
യ തിലും മ ര ണ സർട്ടി ഫിക്കറ്റ് പ്രകാ രവും ദാമോ ഒരു 
നാരായണരു 6-2-2021 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


( 5 ) 


നമ്പർ സി6-7138 / 2021 . 


2021 ജൂലൈ 19 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ശ്രീദേവി അന്തർജനം 


രണ്ടാം ഭാര്യ 


69 


കരു നാ ഗ പ്പള്ളി താലൂക്കിൽ ആല പ്പാട് വില്ലേ ജിൽ 
ചെറിയഴീക്കൽ മുറിയിൽ ഞാറക്കാട്ടിൽ വീട്ടിൽ സുഗതൻ 
6-3-2019 - ൽ മര ണ പ്പെട്ടുപോയിട്ടു ള്ള താ ണ് . പരേ തന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി അയണിവേലിക്കുളങ്ങര 
വില്ലേ ജിൽ പണി ക്കർക ടവ് മുറി യിൽ ഞാറ ക്കാട്ടിൽ 
വീട്ടിൽ ഷീബ , കെ . സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ 
അയണി വേലിക്കു ള ങ്ങ ര , ആലപ്പാട്ട് വില്ലേജാഫീസർമാർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തി 
യതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും സുഗതൻ 6-3-2019 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


2 


ശ്രീകുമാരി അന്തർജനം 


58 


ആദ്യഭാര്യയിലെ 

മകൾ 


3 


അനിതാ കുമാരി 


53 


> 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷീബ , കെ . 


ഭാര്യ 


53 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
ആദ്യഭാര്യ മരണപ്പെട്ടിട്ടുള്ളതാണ് . 

പരേതന്റെ പേരിൽ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെ ന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


ആർച്ച ശങ്കർ 


മകൾ 


25 


3 


ഭഗത്ശങ്കർ , എസ് . 


മകൻ 


23 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( 4 ) 


നമ്പർ സി6-7852 / 2021 . 


2021 ആഗസ്റ്റ് 5 . 


പര തന്റെ നിയ മാ നു സത് അ വ കാ ശി കൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ക രു നാ ഗ പ്പള്ളി താലൂക്കിൽ നീണ്ട കര വില്ലേ ജിൽ 
പുത്തൻതുറ മുറിയിൽ വടക്കേ ക ണ്ട ത്തിൽ വീട്ടിൽ രാജു 
28-10-2018 -ൽ മരണപ്പെട്ടുപോയിട്ടു ള്ള താ ണ് . പരേ തന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ പ്രസന്ന 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ നീണ്ടകര വില്ലേജാഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തി 
യതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും രാജു 28-10-2018 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


( 6 ) 


നമ്പർ സി6-7010 / 2021 . 


2021 ജൂലൈ 19 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


പ്രസന്ന 


ഭാര്യ 


59 


ക രു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ആല പ്പാട് വില്ലേ ജിൽ 
ആലപ്പാട് മുറിയിൽ കളത്തിൽ വീട്ടിൽ ജാനമ്മ 16-10-2020 - ൽ 
മര ണ പ്പെട്ടുപോയിട്ടുള്ള താ ണ് . പരേ തയുടെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ഹിരൺ സമർപ്പിച്ചിരുന്ന 
അപേക്ഷ യി മേൽ ആല പാ ട് , ക്ലാപ്പ ന , 

ക ല്ലേ ലി ഭാഗം 
വില്ലേജാഫീ സർമാർ 

നട ത്തി യ തിലും 
അവകാശവിചാരണ നടത്തി യ തിലും മരണസർട്ടിഫിക്കറ്റ് 
പകാരവും ജാനമ്മ 16-10-2020 - ൽ മര ണ മ ട ഞ്ഞു വെന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്നും അറിയുന്നു . 


2 


അരുൺരാജ് 


മകൻ 


30 


അ ന ഷണ 


3 


ആശാരാജ് 


മകൾ 


35 


4 


അനുരാജ് 


മകൻ 


33 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


430 


21 


പേര് 


വയസ് 


തിരുത്തൽ പരസ്യം 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ എ4-2419 / 2021 . 


2021 ജൂലൈ 28 . 


1 


ദേവദാസ് 


മകൻ 


62 


2 


സിന്ധു 


മകൾ 


53 


4-5-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ ( വാല്യം 10 , 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ സപ്ലിമെന്റ് 
വിഭാഗം പേജ് നമ്പർ 8 - ൽ മേൽ ഫയൽ നമ്പർ പ്രകാരം 
ക്രമനമ്പർ 2 ആയി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരസ്യത്തിൽ 
മരണതീയതി 27-1-2019 എന്നത് " 27-4-2019 " എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


ഹിരൺ 


മകൻ 


44 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

പരേ തയുടെ നിയ മാ നു സൃത അവകാശികൾ മേൽ 
വിവ രിച്ച വർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കരുനാഗപ്പള്ളി . 

തഹശീൽദാർ . 


Kunnathoor Taluk 


പരസ്യം 


( 1 ) 


Kottarakkara Taluk 


പരസ്യം 


നമ്പർ എ4-11422 / 2021 . 


2021 ജൂലൈ 29 . 


ബന്ധം 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ പൂ യ പ്പള്ളി വില്ലേ ജിൽ 
പൂ യ പ്പള്ളി പി . ഒ . , മിനി കോട്ടേ ജിൽ ജോർജ്ജ് , എം . 
മാമ്പള്ളിൽ 11-5-2021- ൽ മര ണ പ്പെട്ടുപോയി . പരേ തന്റെ 
പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുംവേണ്ടി ഒരവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ മറിയാമ്മ , സി . ജി . കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേ ഷണ വും അവ കാശവിചാരണയും നട ത്തി യ തിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


1 


76 


2 


72 


3 3 


3 


64 


33 


പേര് 


വയസ് 


നമ്പർ എ3-5339 / 2021 . 

2021 ജൂലൈ 29 . 
കുന്ന ത്തൂർ താ ലൂ ക്കിൽ പോരു വഴി വില്ലേ ജിൽ 
നടുവിലെ മുറിയിൽ മാമ്പറ്റ് വീട്ടിൽ മീനാക്ഷിയമ്മ 11-5-2021 -ാം 
തീയതി മരണമടഞ്ഞതിനാൽ പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് അവകാശസർട്ടിഫിക്കറ്റിനു 
വേണ്ടി പരേതയുടെ മകൻ എം . രാധാകൃഷ്ണപിള്ള അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ പോരുവഴി 
വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലും 
അ വ കാശവിചാരണയിലും അയൽ സാക്ഷിമൊഴി യിലും 
മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും മീനാക്ഷിയമ്മ 11-5-2021 -ാം 
തീയതി മരണമടഞ്ഞതായും പരേതയുടെ അവകാശികളായി 
ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 
എം . രാമചന്ദ്രൻപിള്ള 

മകൻ 
എം . രവീന്ദ്രനാഥൻപിള്ള 
എം . രാധാകൃഷ്ണപിള്ള 

പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മരണമടഞ്ഞ മീനാക്ഷിയമ്മയുടെ നിയമാനുസൃത അവകാശികൾ 
മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ ആണെന്ന് 
വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്ന ത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാ മൂലം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ3-5292 / 2021 . 

2021 ജൂലൈ 28 . 
കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ 
പെരുവേലിക്കര മുറിയിൽ ഗ്രേസ് കോട്ടേജ് വീട്ടിൽ സൂസമ്മ , 
കെ . വൈ . 29-3-2 021 -ാം തീയതി മര ണ മ ട ഞഞ്ഞ തി നാൽ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്ന തിന് അവ കാശസർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതയുടെ 
ഭർത്താവ് തോമസ് പി . പി . അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ഈ അപേക്ഷയിന്മേൽ പടിഞ്ഞാറെ കല്ലട വില്ലേജാഫീസർ 

നട ത്തിയ അന്വേ ഷ ണത്തിലും അ വ കാശ 
വിചാ രണ യിലും അയൽ സാക്ഷിമൊഴി യിലും മര ണ 
സർട്ടിഫിക്കറ്റ് പ്രകാരവും സൂസമ്മ , കെ . വൈ . 29-3-2021 -ാം 
തീയതി മരണമടഞ്ഞതായും പരേതയുടെ അവകാശികളായി 
ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മറിയാമ്മ , സി . ജി . 


ഭാര്യ 


79 


2 


സാറാ അബ്രഹാം 


മകൾ 


50 


3 


വർഗ്ഗീസ് മാമ്പള്ളിൽ 


മകൻ 


53 


4 


ജോർജ്ജ് മാമ്പള്ളിൽ 


51 


9 3 


പരേ തന്റെ നിയ മാ നു സൃത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കൊട്ടാരക്കര . 

തഹശീൽദാർ . 


മു ഖാ ന്തിരം 


Gaz . No. 32 / 2021 / DTP ( CLR - Supplement ) . 


431 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 00:31:44 
+ 05'30 ' 


